Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


ര 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No . രജി. നമ്പർ 
KL /TV ( N )/ 634/ 2012-14 


GOVERNN 


കരള 


സർക് 


VMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


12th November 2013 
2013 നവംബർ 12 


Vol . II 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


21st Karthika 1935 
1935 കാർത്തികം 21 


PART III 
Health Services Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ജി - 2624 / 2013. 


2013 ഒക്ടോബർ 9. 


- കോഴിക്കോട് ഗവൺമെന്റ് മാനസികാരോഗ്യകേന്ദ്രം, 
ആശുപ്രതി വികസന സൊസൈറ്റിയുടെ കീഴിൽ സ്റ്റാഫ്കാന്റീൻ 
കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് നടത്തുന്നത് 
സംബന്ധിച്ച അവകാശത്തിനായി താഴെ പറയുന്ന നിബന്ധന 
കൾക്ക് വിധേയമായി പരിചയസമ്പന്നരായ കരാറുകാരിൽ നിന്നും 
മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . കൂടാതെ ഇതു 
സംബന്ധിച്ച പരസ്യലേലവും ഉണ്ടായിരിക്കുന്നതാണ്. 


( എ ) ദർഘാസ് ഫോറത്തിന്റെ വില 3 210 വൈദ്യ 

സഹായവും പൊതുജനാരോഗ്യവും 80 ജനറൽ 
800 മറ്റു വര വു കൾ - 88 പല വക എന്ന 
ശീർഷകത്തി ലും 12. 5 % വിൽപ്പന നികുതി- 
“0040 വിൽപ്പന നികുതി- 102 - സംസ്ഥാന വിൽപ്പന 
നികുതി- 01 നികുതി പിരിവുകൾ എന്ന ശീർഷക 
ത്തിലും ട്രഷറിയിൽ അടച്ച് ചെലാൻ രശീതിയും 
ടെണ്ടർ ഫോറ ത്തി നുള്ള അപേക്ഷയും 
ഹാജരാക്കുന്നവർക്ക് താഴെ വിവരിക്കുന്ന മറ്റു 
നിബന്ധ ന കൾക്കും വിധേ യ മായി ദർഘാസ് 
ഫോറങ്ങൾ നൽകുന്നതാണ്. 


1. കാന്റീൻ നടത്തുവാനുള്ള കാലാവധി 1-12-2013 മുതൽ 

30 - 11- 2014 വരെ ഒരുവർഷത്തേക്കായിരിക്കും. 


സ്റ്റാഫ് കാന്റീൻ ബിൽഡിംഗ് ഉപയോഗിക്കുവാനുള്ള 
അവകാശം താഴെ കാണിക്കുന്ന നിബന്ധനകൾക്കും 
ആശു പ്രതി വികസന സൊസൈറ്റിയും കേരള 
സർക്കാരും കാലാകാലങ്ങളിൽ എടുക്കുന്ന തീരുമാന 
ങ്ങൾക്കും നിയമ നട പടി ചട്ടങ്ങൾക്കും വിധേ യ 
മായിരിക്കും. 


3. ടെണ്ടർ ഫോറം ആവശ്യമുള്ളവർ അപേക്ഷയോടൊപ്പം 

1,50,000 ( ഒന്നര ലക്ഷംരൂപ മാത്രം)- ൽ കുറയാത്ത അസ്സൽ 
സോൾവൻസി സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ പേരിൽ 
ബന്ധപ്പെട്ട തഹശീൽദാരിൽ നിന്നും 1- 3- 2013 -നുശേഷം 
കിട്ടി യത് കുടിക്കട സർട്ടി ഫിക്കറ്റ് സഹി ത വും 
ഹോട്ടലുകൾ നടത്തി അഞ്ചുവർഷത്തിൽ കുറയാത്ത 
പ്രവൃത്തിപരിചയവുമുള്ള കോർപ്പറേഷൻ മുനിസിപ്പാ 
ലിറ്റിയിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റും സമർപ്പി 

ക്കേ ണ്ട താ ണ് . മേൽപ്പറഞ്ഞ സർട്ടി ഫിക്ക റ്റു കൾ 
ഹാജരാക്കാത്തവർക്ക് ടെണ്ടർ ഫോറം യ ാ മ ത ാ ര 
കാരണവശാലും നൽകുന്നതല്ല. 


12th Nov. 2013 ] 


HEALTH SERVICES DEPARTMENT 


4. ടെണ്ടർ സമർപ്പിക്കുന്നവർ ടെണ്ടറിനോടൊപ്പം നിരതദ്രവ്യ 
മായി X 1,500 ( ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം) - ന്റെ 
ബാങ്ക് ഡ്രാഫ്റ്റ്, കോഴിക്കോട്, ഗവ . മാനസികാരോഗ്യ 
കേന്ദ്രം, ആശുപത്രി വികസന സൊസൈറ്റി സെക്രട്ടറി 
യുടെ പേരിൽ എടുത്ത് അടക്കം ചെയ്തിരിക്കണം. 
അല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. ഫോറവും 
ഡി . ഡി . യും മറ്റു നിബന്ധനകളും പാലിച്ച് സമർപ്പി 
ക്കു ന്ന വരെ മാത്രമേ ലേലത്തിൽ പങ്കെടുക്കു വാൻ 
അനുവദിക്കുകയുള്ളൂ. 
ടെണ്ടർ ഫോറത്തിൽ 1 - 12 -2013 മുതൽ 30 - 11 -2014 
വരെയുള്ള കാലയളവിൽ പ്രതിമാസം........... ലൈസൻസ് 
ഫീസ് നൽകിക്കൊണ്ട് ആശുപത്രി സൂപ്രണ്ട് സർക്കാർ/ 
എച്ച്. ഡി .എസ്. നിബന്ധനകൾക്കനുസൃതമായി കാന്റീൻ 
നട ത്തു വാൻ തയ്യാറാണെന്ന് കാണിച്ച് പേരു വച്ച് 
വ്യക്തമായി എഴുതിയിരിക്കണം. 


5 . 


8. സ്റ്റാഫ് കാന്റീനിൽനിന്ന് ആശുപത്രി ജീവനക്കാർ, 
ആശുപത്രിയിൽ പരിശീലനത്തിനുവരുന്ന ഡോക്ടർമാർ, 
വിദ്യാർത്ഥി/ വിദ്യാർത്ഥിനികൾ വിവിധ ട്രെയിനിംഗിനു 
വരുന്ന ആരോഗ്യ വകുപ്പ് ജീവ ന ക്കാർ, സൂപ്രണ്ട് 
നിയ മി ക്കുന്ന താൽക്കാലിക ജീവ ന ക്കാർ, കരാർ 
ജീവനക്കാർ, എച്ച്. ഡി.എസ്. ജീവനക്കാർ എന്നിവർക്ക് 
സൂപ്രണ്ട്ആശുപ്രതി സ്റ്റാഫ് കൗൺസിൽ നിശ്ചയിക്കുന്ന 
സഹായ നിരക്കിൽ ഭക്ഷ്യ വസ്തുക്കൾ നൽകു വാൻ 

ലൈസൻസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. ടെണ്ടറിന്റെ 
കാല യ ള വിൽ യാതൊരു കാര ണ വ ശാലും ഈ 

നിരക്കുകൾ പുതുക്കി നിശ്ചയിക്കുന്നതല്ല. 
9 . ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് ലഭിച്ച ഉടനെ 
കാന്റീൻ നടത്തിപ്പ് തുടങ്ങുന്നതിന് മുൻപായി ആയതിന് 
ആ വ ശ്യ മായ പി . എഫ്. എ . ലസൻ സ് , മറ്റു 
അനുബന്ധ രേഖകൾ മുതലായവ കരാറുകാരൻ സ്വന്തം 
നിലയ്ക്ക് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും സമ്പാദിച്ച് 
ബോദ്ധ്യപ്പെടുത്തിയതിനുശേഷമേ കാന്റീൻ തുറന്ന് 
പ്രവർത്തി പ്പി ക്കു വാൻ പാടുള്ളു. ഒരാഴ്ച യ് ക്കം 
സാക്ഷ്യപ്പെടുത്തിയ കോപ്പി സൂപ്രണ്ടിന് നൽകേണ്ടതു 
മാണ്. 
10 . സ്റ്റാഫ് കാന്റീൻ നടത്തിപ്പിനാവശ്യമായ പാത്രങ്ങൾ, 
ഫർണിച്ചറുകൾ മുത ലാ യ എല്ലാ സാധ ന ങ്ങളും 

ലൈസൻസുകാരൻ സ്വന്തം നിലയ്ക്ക് ഏർപ്പാടാക്കേണ്ട 
താണ്. പാകം ചെയ്ത ഭക്ഷണ സാധ ന ങ്ങ ളുടെ 
അള വും ഗുണ നി ല വാ ര വും എല്ലാ യ് പ്പോഴും 
നിലനിർത്തേണ്ടതും വൃത്തിയുള്ള പാത്രത്തിൽ അടച്ച് 
സൂക്ഷിക്കേണ്ടതുമാണ്. വൃത്തിയില്ലാതെ സൂക്ഷിച്ചതും 
പഴ യ തു മായ പാകം ചെയ്ത ഭക്ഷ്യ വ സ്തുക്കൾ, 
ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവ 
നശിപ്പിക്കുന്ന തും നിയമനടപടി സ്വീക രിക്കു ന്ന തു 
മായിരിക്കും. 
സൂപ്രണ്ടിന്റെ രേഖാമൂലമുള്ള അനുമതി വാങ്ങിക്കാതെ, 
കാന്റീൻ കെട്ടിട ത്തി ലോ അനു വാദിച്ച സ്ഥലത്തോ 
യാതൊരുവിധ മരാമത്ത് പണികളോ മറ്റോ നടത്താൻ 
പാടുള്ളതല്ല. 
ആശു പ്രതിയുടെയും സർക്കാരിന്റെയും താൽപ്പര്യ 
ങ്ങൾക്കും സ്ഥാപനത്തിന്റെ സുഗമമായ പ്രവർത്തന 
ത്തിനും വിരുദ്ധമായ യാതൊരു നടപടിയും കാന്റീൻ 
ലൈസൻസുകാരനിൽനിന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. 
ആശു പത്രി സൂ (പണ്ട്/ ആ ഫീസ് അ ധി കൃ തർ 
ആവശ്യ പ്പെടുന്ന പക്ഷം കരാറുകാരൻ ഓഫീസിൽ 
ഹാജരാകേണ്ടതാണ്. 
കാന്റീൻ പ്രവർത്തനഫലമായുണ്ടാകുന്ന ചപ്പുചവറുകൾ 
പാഴ്വസ്തുക്കൾ, പുറം തള്ളുന്ന ജലം എന്നിവ അതാത് 
ദിവസം സമ യാ സ മ യം സ്വന്തം ചില വിൽ 

ലൈസൻസുകാരൻ ആശുപ്രതി കോമ്പൗണ്ടിൽ നിന്നും 
നീക്കം ചെയ്യേണ്ടതും കാന്റീൻ വളരെ വൃത്തിയോടെ 
സൂക്ഷിക്കേണ്ടതുമാണ്. കാന്റീൻ നടത്തിപ്പ് സംബന്ധിച്ച്, 
ആശു പ്രതി അ ധി ക ത രോ പൊതു ജ നാ രോഗ്യ 
വകുപ്പ് അധികൃതരോ കോർപ്പറേഷൻ അധികൃതരോ 
ഇതു മാ യി ബന്ധ പ്പെട്ട മറ്റ് ഉദ്യോ ഗ സ്ഥരോ 
ചൂണ്ടിക്കാണിക്കുന്ന പോരായ്മകൾക്ക് ലൈസൻസുകാരൻ 
ഉത്തരവാദിയായിരിക്കും. അധികൃതർ നടപ്പിലാക്കുന്ന 
ശിക്ഷണ നടപടികൾക്ക് ലൈസൻസുകാരൻ വിധേയ 
നായിരിക്കുന്നതുമാണ്. ഇതുമൂലം സർക്കാരിനുണ്ടാകുന്ന 
എല്ലാ നഷ്ടവും കരാറുകാരനിൽനിന്നും ഈടാക്കുന്ന 
തായിരിക്കും. 


( എ ) ടെണ്ടർ ഫോറ ത്തിന്റെ വില അസ്സ ലിന് 

? 500 + വിൽപ്പന നികുതി 12 . 5 %. 

പകർപ്പിന് ? 250 + വിൽപ്പന നികുതി 12.5 %. 
( ബി ) ടെണ്ടർ ഫോറം 1 - 11 - 2013 രാവിലെ 10. 15 മണി 

മുതൽ 8 - 11 - 2013 ഉച്ചയ്ക്ക് 1 മണി വരെ 

ആശുപ്രതിആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
( സി ) നിബന്ധനകൾ എല്ലാം പാലിച്ച് സമർപ്പിക്ക 

പ്പെടുന്ന ( 12 -11- 2013 വൈകുന്നേരം 5 മണി വരെ 
സ്വീകരിക്കുന്ന, അടുത്ത ദിവസം 13 - 11 - 2013 
രാവിലെ 11 മണിക്ക് ലേലം നടത്തുകയും) 
ടെണ്ടറുകൾ കരാറുകാരുടെ യോ അവരുടെ 
പതി നിധി ക ളു ടെയോ മുൻപാകെ തുറന്ന് 
പരിശോധിക്കുന്നതും ലേലത്തുകയോ ടെണ്ടർ 
തുകയോ ഏതാണ് കൂടു ത ല ങ്കിൽ അത് 
താൽക്കാലിക മായി സ്ഥിരീകരിക്കു ന്ന തും 
എച്ച്. ഡി .എസ് ചെയർമാന്റെ അംഗീകാരത്തിന് 

വിധേയമായി പുറപ്പെടുവിക്കുന്നതുമായിരിക്കും. 
6. ടെണ്ടറിനൊ പ്പം താഴെ ചേർത്ത മാതൃ ക യിലുള്ള. 

പ്രാഥമിക ഉടമ്പടി X 100 - ന്റെ കേരള ഗവൺമെന്റ് 
മുദ്രപത്രത്തിൽ (6 മാസത്തിനകം വാങ്ങിയത്) എഴുതി 

ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 
7 . ടെണ്ടർ സ്ഥിര പ്പെടുത്തി ഉത്തരവ് കിട്ടി 

3 ദിവസത്തിനകം പ്രസ്തുത വ്യക്തി ഒരു വർഷത്തെ 
ടെണ്ടർ പ്രകാരം എഴുതിയ ലൈസൻസ് ഫീസിന് 
തുല്യമായ സംഖ്യ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 
സൂപ ണ്ടിന്റെ പേരിൽ കെട്ടി വ യ് ക്കേ ണ്ട തും 
നിബന്ധനയിലെ പതിനാറാം ഖണ്ഡിക അനുസരിച്ചുള്ള 
കരാറുടമ്പടി 7 ദിവസത്തിനകം സമർപ്പിക്കേണ്ടതുമാണ്. 
മേൽപ്രകാരം കെട്ടിവച്ച സംഖ്യ ലൈസൻസുകാരൻ, മുറി 
ഒഴിഞ്ഞുപോകുമ്പോൾ ബാദ്ധ്യതകൾ കഴിച്ച് ബാക്കി 
തിരിച്ചുകൊടു ക്കു ന്ന താ ണ് . ഡെപ്പോ സിറ്റ് തുക 
സൂപ്രണ്ടിന്റെ പേരിൽ സ്വതന്ത്രമായി സ്വയം മാറ്റിയെടു 
ക്കാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ്/ നാഷണൽ സേവിംഗ്സ് 
ഡെപ്പോസിറ്റ്, ട്രഷറി ഡെപ്പോസിറ്റ് ഇവയിൽ ഏതെങ്കിലു 
മായി സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ തുകയ്ക്ക് പുറമെ 
കാന്റീൻ കെട്ടിടത്തിന് പൊതുമരാമത്ത് നിശ്ചയിക്കുന്ന 
കെട്ടിടവാടക , കറന്റ് ചാർജ്/ വാട്ടർ ചാർജ് എന്നിവയും 
ഓരോ മാസവും നാലാം പ്രവർത്തി ദിവസത്തിനുള്ളിൽ 
തന്നെ അടച്ച് രശീതി വാങ്ങേണ്ടതുമാണ്. വെള്ളം, 
വൈദ്യുതി എന്നിവ തടസ്സപ്പെടുകയാണെങ്കിൽ ആയത് 
ലൈസൻസി, സ്വന്തം ചിലവിൽ ഉത്തരവാദിത്വത്തോടെ 
ഏർപ്പെടുത്തി കാന്റീൻ മുടക്കം വരാത്ത രീതിയിൽ 
പ്രവർത്തിക്കേണ്ടതാണ്. 


11 . 


12th Nov. 2013 ) 


HEALTH SERVICES DEPARTMENT 


14. നിർദ്ദിഷ്ട ഭക്ഷ്യ വസ്തുക്കളില്ലാതെ യാതൊരു വിധ 

വസ്തുക്കളും കാന്റീനിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുവാൻ 
പാടുള്ളതല്ല. ആശുപത്രി അധികൃതർ അങ്ങനെ വല്ലതും 
കാണുന്നപക്ഷം, ടെണ്ടർ കാലാവധി തീരുന്ന തി നു 
മുൻപ് യാതൊരു അറിയിപ്പും കൂടാതെ ലൈസൻസ് 
ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. 


24, 


15 . 


വിൽപ്പന നടത്തുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളുടെയും 
വില വ്യക്തമായി ബോർഡിൽ പ്രദർശിപ്പിക്കേണ്ടതും 
അ ധികം തുക ഈടാക്കാൻ പാടി ല്ലാ ത്തതും 
ഗുണനിലവാരം ഉറപ്പ് വരുത്തേണ്ടതുമാണ്. 


16 . 


കാന്റീൻ നടത്തുവാൻ സ്ഥലം അനുവദിച്ചു കിട്ടുന്ന 
വ്യക്തി സ്വന്തം ചിലവിൽ താഴെ ഒപ്പിട്ടിരിക്കുന്നവർ 
നിശ്ചയിക്കുന്ന വിധം ? 100 - ന്റെ കേരള ഗവൺമെന്റ് 
മുദ്രപത്രത്തിൽ മതിയായ ജാമ്യ ത്തോടുകൂടി ഒരു 
കരാ റു ക മ്പടി പ്രത്രം എഴുതി 7 ദിവ സ ത്തി നകം 
ഹാജരാക്കേണ്ടതാണ്. 


17 . 


ടെണ്ടർ സ്ഥിരപ്പെടുത്തിയശേഷം ലൈസൻസി, ഓരോ 
മാസത്തേയും ലൈസൻസ് ഫീസും 5 % സർവ്വീസ് 
ചാർജ്ജുംമുൻകൂറായി ആശുപ്രതി ഓഫീസിൽ അടച്ച് 
രശീതി വാങ്ങേണ്ടതാണ്. വീഴ്ചവരുത്തുന്ന തീയതി 
മുതൽ പണം അടയ്ക്കുന്ന തീയതി വരെയുള്ള 
കാലത്തേക്ക് 20 % നിരക്കിൽ പലിശയോടുകൂടി പണം 
അടയ്ക്കേണ്ടതാണ്. ഇങ്ങനെ ഒരുമാസത്തിലധികം 
വീഴ്ച്ച വരു ത്തി യാൽ നോട്ടീസ് നൽകി മുറി 
ഒഴി പ്പി ച്ചെ ടു ക്കു വാൻ സൂപ ണ്ടിന്/ സർക്കാരിന് 
അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


23. അനു വ ദി ക്കുന്ന കെട്ടിടം, കാന്റീൻ നട ത്തു വാൻ 

അല്ലാതെ മറ്റ് യാതൊരു ആവശ്യത്തിനും ഉപയോഗി 
ക്കു വാൻ ലൈസൻസുകാരന് അധികാരമുണ്ടായിരി 
ക്കുന്നതല്ല . 
നിശ്ചിത കാലാ വധിക്കു ള്ളിൽ ലൈസൻസി മരണ 
പ്പെടു ക യാ ണെ ങ്കിൽ, അടുത്ത അവകാശികൾക്ക് 
അപേക്ഷ യു ടെയും നില വിലെ വ്യവസ്ഥകൾക്കും 
വിധേയമായി ആശുപ്രതി മേലധികാരി മുറി കൈമാറ്റം 
ചെയ്യുന്നതാണ്. ഇതിനായി ലൈസൻസുകാരൻ മരണ 
പ്പെട്ട തിനുശേഷം, ഒരുമാസ ത്തി നകം അപേക്ഷ 
ലഭിച്ചി രി ക്കേ ണ്ട തും നില വിലുള്ള വ്യവസ്ഥ കൾ 

പ്രകാരം അവകാശി ഉടമ്പടി നൽകേണ്ടതുമാണ്. 
25. - ലസൻ സി , വിക സ ന സ മി തിക്ക് സർക്കാരിന് 

അടയ്ക്കുവാനുള്ള സംഖ്യ നിശ്ചിത സമയത്ത് അടയ് 
ക്കാതെ വീഴ്ച വരുത്തിയാൽ, ലൈസൻസ് റദ്ദ് ചെയ്ത് 
കെട്ടിടം ഏറ്റെടുക്കേണ്ടിവരുന്ന സാഹചര്യത്തിൽ ഉണ്ടാ 
വു ന്ന എല്ലാ നഷ്ട ങ്ങ ൾക്കും ലസൻ സിയും 
അയാളുടെ സ്വത്തുക്കളും ഉത്തരവാദിയായിരിക്കുന്നതാണ്. 
ഇത്തരത്തിലുള്ള യാതൊരു നഷ്ടത്തിനും ചിലവു 
കൾക്കും സർക്കാർ യാതൊരു കാരണവശാലും ഉത്തര 

വാദി ആയിരിക്കുന്നതല്ല . 
26 . ലൈസൻസി, കാലാവധിക്കുള്ളിൽ കെട്ടിടം ഒഴിഞ്ഞു 

പോവുകയോ കെട്ടിടം വികസനസമിതി / സർക്കാരിന് 
ഏറ്റെടുക്കേണ്ടിവരുകയോ ചെയ്യുന്നപക്ഷം ഉണ്ടാകുന്ന 
എല്ലാ ന ഷ ങ്ങ ൾക്കും ലൈസൻസി ഉത്ത ര വാ ദി 
യായിരിക്കും. ഇതുമൂലം സർക്കാരിനുണ്ടാകുന്ന നഷ്ടം 
ഈടാക്കുന്നതിന് നടപടി സ്വീകരിക്കുവാൻ താഴെ 

ഒപ്പിട്ടവർക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 
27 . ലൈസൻസിക്ക് കെട്ടിടം ആവശ്യമില്ലെങ്കിൽ ആ വിവരം 
നൽകി ക്കൊണ്ട്മൂന്ന് മാസം മുൻപ് ആശു പ്രതി 
മേലധികാരിക്ക് നോട്ടീസ് നൽകേണ്ടതാണ്. ഇതുമൂലം 
സർക്കാ രിന് എന്തെങ്കിലും നഷ്ടം സംഭ വിക്കു ക 
യാ ണ ങ്കിൽ ആയത് ലെസൻ സി യിൽ നിന്നും 
ഈടാക്കുന്നതാണ്. 
28 . കാന്റീൻ തുടർച്ച യായി എല്ലാ ദിവസവും തുറന്ന് 

പ്രവർത്തിക്കേണ്ടതാണ്. 
29. ടെണ്ടർ സമർപ്പിക്കുന്നവർ അവരുടെ മേൽവിലാസം 

തെളിയിക്കുന്നതിന് സാക്ഷ്യപ്പെടുത്തിയ ഇലക്ഷൻ 
തിരിച്ചറിയൽ കാർഡ്/ പാസ്പോർട്ട്/ ഡവിംഗ് 
ലൈസൻസ് എന്നി വ യിൽ ഏതെങ്കിലും ഒന്നിന്റെ 
ഫോട്ടോകോപ്പി ടെണ്ടറിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


ക 


18 . 


കാന്റീൻ നടത്തിപ്പിന് താൽക്കാലികമായി എഗ്രിമെന്റ് 
കാലാ വ ധി യിൽ മാത്രം കൈവശം ലഭിക്കുന്ന 
കെട്ടിടത്തിൽ രേഖാമൂലമുള്ള അനുമതി ലഭിക്കാതെ, 
യാതൊരു ഭേദഗതിയും വരുത്താൻ ലൈസൻസുകാരന് 
അധികാരമുണ്ടായിരിക്കുന്നതല്ല. 


19 . 


അനുവദിക്കുന്ന കെട്ടിടത്തിലെ ഷട്ടറുകൾ, സാനിറ്ററി 
ഇലക്ട്രിക് ഫിറ്റിംഗ്സുകൾ മുതലായവ നല്ല നിലയിൽ 
സൂക്ഷിക്കേണ്ടതും നഷ്ടം സംഭവിച്ചാൽ ലൈസൻസു 
കാരനിൽനിന്നും തുക വസൂലാക്കുന്നതുമാണ്. 


20 . 


ലൈസൻസ് ഫീസ് ബാക്കി വച്ചു കൊ ണ്ടോ മറ്റു 
നിബന്ധനകൾ ലൈസൻസുകാരൻ പാലിക്കാത്തതു 
കൊണ്ടോ സർക്കാരിന് ഉണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളും 
സെക രിറ്റി ഡെപ്പോ സിറ്റിൽ നിന്നും പിരി ച്ചെ ടു 
ക്കു ന്ന തും പോരാതെ വരുന്ന സംഖ്യ റവ ന 
റിക്കവറി നടപടി മുഖേന ഈടാക്കുന്നതുമാണ്. 


30. 


കാരണം കാണിക്കതെ തന്നെ ടെണ്ടർ മാറ്റി വയ്ക്കാനും 
ദുർബല പ്പെടു ത്തു വാ നുമുള്ള പൂർണ്ണ അധികാ രം 
സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


21. കാന്റീൻ നടത്തിപ്പുവഴി ആശുപത്രി അധീനതയിലുള്ള 

- കൂടു തൽ വിവ ര ങ്ങൾ ആശു പ്രതി ഓഫീസിൽ 
വസ്തു ക്കൾക്ക് കഷ്ട ന ഷ്ട ങ്ങ ൾ സംഭ വി ച്ചാൽ - പ്രവർത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത്അന്വേഷിച്ചാൽ 
അതിനുള്ള നഷ്ടപരിഹാരം നൽകാൻ ലൈസൻസി അറിയാവുന്നതാണ്. 
ബാദ്ധ്യസ്ഥനാണ്. 


22 . 


കൈവശം ലഭിക്കുന്ന കെട്ടിടമോ ഭാഗങ്ങളോ കൈമാറ്റം 
ചെയ്യുവാൻ അധികാരമോ അവകാശമോ ഇല്ല. 


ഗവൺമെന്റ് മാനസികാരോഗ്യകേന്ദ്രം, 
കോഴിക്കോട്. 


- (ഒപ്പ്) 
സൂപ്രണ്ട്. 


